കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/634/2012 -14 


ം 
കCOVERNO 


ക്കാർ 


രള സർക്ക 
NMENT of 


KERALA 


tl cf Kk dohv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 സെപ്റ്റംബർ 16 
16th September 2014 

1190 ചിങ്ങം 31 
31st Chingam 1190 

1936 ഭാദം 25 
25th Bhadra 1936 


Vol. III 


No . 


| 


Thiruvananthapuram , 

Tuesday 


PART III 


Commissionerate of Land Revenue 


KOLLAM DISTRICT 


ലേല പരസ്യം 


- ആറ്സമീപ ട "ന 


നമ്പർ ഡി - 10014 / 2014 . 

2014 ആഗസ്റ്റ് 14. 
- കൊട്ടാരക്കര താലൂക്കിൽ കോട്ടുക്കൽ വില്ലേജിൽ 
ബ്ലോക്ക് 4 - ൽ സർവ്വേ 274 / 9 - ൽപ്പെട്ട സർക്കാർ തരിശ് 
സ്ഥലത്തു നിന്ന ഒരു പ്ലാവ് സമീപ പതിവ് വസ്തു വിന്റെ 
ഉട മ യായ വയലാ ആലുംമു ക്ക് മു കു ഴി പ്പണ വീട്ടിൽ 
സക്കറിയ മാമൻ ഭാര്യ ഷേർളി അനധികൃതമായി മുറിച്ചു 
നീക്കിയത് സർക്കാർ കസ്റ്റഡിയിലെടുത്ത് 4 കഷണങ്ങൾ 
ആക്കുകയും ആയത് 29 - 9 - 2014 -ാം തീയതി പകൽ 11 
മണിക്ക് ( അ വധി ദിവ സ മാ യാൽ തൊട്ടടുത്ത ദിവസം) 
കോട്ടുക്കൽ വില്ലേ ജാ ഫീസിൽ വച്ച് കൊല്ലം റവന 
ഡിവിഷണൽ ഓഫീസർ/ ജില്ലാ കളക്ടർ അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥൻ പരസ്യമായി ലേലം ചെയ്യുന്ന താ ണ് . ടി 
മരങ്ങൾക്ക് വനംവകുപ്പ് 14,812 വില നിശ്ചയിച്ചു നൽകിയിട്ടു 
ള്ളതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
മതിയായ നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കു ന്ന യാളുടെ 


പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുകയും നിരതദ്രവ്യം 
കഴിച്ചുള്ള ലേല ത്തുകയും നിയ മാ നു സൃത നികുതിയും 
അപ്പോൾതന്നെ ഒടുക്കേണ്ടതും ലേലം സ്ഥിരീകരിച്ചുകൊണ്ട് 
ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ലേലം കൊണ്ടയാൾ സ്വന്തം 
ചെല വിൽ ലേല സാ ധ ന ങ്ങൾ നീക്കം ചെയ്യേണ്ട തു മാ ണ്. 
സാധാരണ സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. ലേലത്ത 
സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ കോട്ടു ക്ക ൽ 
വില്ലേജാഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
കമ 

ഇനം 

നെഞ്ചുയരത്തിലുള്ള 
നമ്പർ 

ചുറ്റുവണ്ണം 
പ്ലാവ് കഷ്ണം 160 സെ . മീ . 
പ്ലാവ് കഷണം 145 സെ . മീ . 
പ്ലാവ് കഷ്ണം 100 സെ . മീ . 
പ്ലാവ് കഷണം 80 സെ . മീ . 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, കൊല്ലം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


ലേല പരസ്യം 


നമ്പർ ഡി - 13617 / 2014 . 

2014 ആഗസ്റ്റ് 14. 
- പുനലൂർ താലൂക്കിൽ ഇടമുളയ്ക്കൽവില്ലേജിൽ ബ്ലോക്ക് 
നമ്പർ 27 , റീസർവേ നമ്പർ 204- ൽ പ്പെട്ട സർക്കാർ 
ആറ്റു പു റ മ്പോക്ക് സ്ഥലത്ത് നിന്നി രു ന്നതും നാളത് 
ഇടമുളയ്ക്കൽവില്ലേജിൽ ആയൂർ നീറായിക്കോട് മൂലേപ്പറമ്പിൽ 
വീട്ടിൽ ജോൺ എന്നയാളെ മൂന്നാം സ്ഥാനം ഏൽപ്പിച്ചതുമായ 
താഴെ പട്ടി ക യിൽ പറയുന്ന 8 തേക്കു മ ര ക ഷ് ണ ങ്ങ ൾ 
29 - 9 - 2014 -ാം തീയതി പകൽ 11 മണിക്ക് ( അ വധി. 
ദി വ സ മാ യാൽ തൊട്ടടുത്ത ദിവ സം ) ഇടമുള യ് ക്ക ൽ 
വില്ലേ ജാ ഫീസിൽ വച്ച് കൊല്ലം റവന്യൂ ഡിവി ഷ ണൽ 
ഓഫീസർ/ ജില്ലാ കളക്ടർ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ 
പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. ടി മരങ്ങൾക്ക് വനംവകുപ്പ് 

10 ,997 വില നിശ്ചയിച്ചു നൽകിയിട്ടുള്ളതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മതിയായ നിരതദ്രവ്യം 

കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ 
തുകയ്ക്ക് ലേലം വിളി ക്കു ന്ന യാ ളുടെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുകയും നിരതദ്രവ്യം കഴിച്ചുള്ള 
ലേലത്തുകയും നിയമാനുസൃത നികുതിയും അപ്പോൾതന്നെ 
ഒടു ക്കേ ണ്ട തും ലേലം സ്ഥിരീ ക രിച്ചുകൊണ്ട് ഉത്തരവ് 
ലഭിക്കുന്ന മുറയ്ക്ക് ലേലം കൊണ്ടയാൾ സ്വന്തം ചെലവിൽ 
ലേലസാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. സാധാരണ 
സർക്കാർ ലേല ങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ 
ലേ ല ത്തിനും ബാധ ക മാ യി രി ക്കു ന്ന താ ണ് . ലേലത്ത 
സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ ഇടമുള യ് ക്ക ൽ 
വില്ലേജാഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
| കമ ഇനം 

അളവ് 
നമ്പർ 


തേക്കുതടി 
തേക്കുതടി 
തേക്കുതടി 
തേക്കുതടി 
തേക്കുതടി 
തേക്കുതടി 
തേക്കുതടി 
തേക്കുതടി 


135 
110 
100 
90 
70 
60 
65 
60 


സെ . മീ . 
സെ . മീ. 
സെ . മീ . 
സെ . മീ . 
സെ . മീ . 
സെ . മീ . 
സെ . മീ . 
സെ . മീ . 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, കൊല്ലം. 


- ( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


